Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 12 -14 


Government of Kerala 
- കേരള സർക്കാർ 

2012 


കGOVERN 


. 


ക്കാം 


രള സർക് 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LVII 
വാല്യം 57 ) 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


17th July 2012 
2012 ജൂലൈ 17 
26th Ashadha 1934 
1934 ആഷാഢം 26 


012 ലെ 9 


. ) 29 


1 


നമ്പർ 


PART III 


Industries Department 


തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ 

-- നടപടിക്രമം 


നമ്പർ സി. എസ് .5 /4480 / 1991. 

2012 ജൂ ൺ 19 . 
സൂചന: - 1. കയർ സ്പെഷ്യൽ ഓഫീസർ 16 - 9 - 1968 - ൽ 

പുറ പ്പെടുവിച്ചി രു ന്ന സമാ പ് തീ കരണ 
ഉത്തരവ് നമ്പർ സി . എസ്. 1- 8633/ 65 . 


2 . 


സംഘ ത്തിന്റെ സർക്കാർ ബാദ്ധ്യതകൾ 
എഴുതിത്തള്ളിക്കൊണ്ടുള്ള 10 -11- 2009 - ലെ 
സർക്കാർ ഉത്തരവ് നമ്പർ ( സാധാരണ ) 
1428 / 09 / വ്യ വ. 


| പ്രവർത്തനം നിലച്ചു പോയ ടി സംഘം സമാ പീ 
കരിക്കുന്നതിന് കയർ സ്പെഷ്യൽ ഓഫീസർ 16 - 9 - 1968 - ൽ 
സൂചന (1) പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . തുടർന്ന് 
12 -12 -1968- ൽ ടി സംഘത്തിന്റെ ചാർജ്ജ്ഏറ്റെടുത്ത ലിക്വിഡേറ്റർ 
അതുവരെയുള്ള ആസ്തി- ബാദ്ധ്യതകളെ സംബന്ധിച്ച് സർക്കാർ 
ഗസറ്റിൽ ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരുന്നു . ആഡിറ്റ് 
പൂർത്തിയാക്കി സംഘത്തിന് തീർപ്പാക്കാൻ ആസ്തി ഒന്നും 
ഇനി ബാക്കി ഇല്ലാത്തതിനാൽ സർക്കാർ ബാദ്ധ്യതകൾ എഴുതി 
തള്ളാൻ ശുപാർശ ചെയ്യുകയും ആയതനുസരിച്ച് 10 -11- 2009 - ൽ 
സൂചന ( 2 ) - ലെ സർക്കാർ ഉത്ത രവ് പ്രകാരം സർക്കാർ 
ബാദ്ധ്യതകൾ എഴുതിത്തള്ളിയിരുന്നു . 

28 -11- 2011- ൽ അവസാന പൊതുയോഗം വിളിച്ചിരുന്നെങ്കിലും 
അംഗ ങ്ങ ളോ അ നു ഭാ വി ക ളോ പങ്കെ ടു ത്തി രു ന്നി ല്ല . 
ആയ ത നു സ രിച്ച് ടി സംഘ ത്തിന്റെ രജിസSഷൻ റദ്ദ് 
ചെയ്യുന്നതിന് അവസാന ആഡിറ്റ് ബാലൻസ്ഷീറ്റോടുകൂടി 
ലിക്വിഡേറ്റർ അപേക്ഷ നൽകിയിട്ടുണ്ട്. 

ആയതനുസരിച്ച് കേരള സഹകരണ നിയമം 1969 വകുപ്പ് 
73 ചട്ടം 69 പ്രകാരം സംഘത്തിന്റെ സമാപീകരണ നടപടികൾ 
പൂർത്തീകരിച്ചിട്ടുള്ളതിനാൽ വകുപ്പ് 74 പ്രകാരം ടി സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദുചെയ്യുന്നതിന് 20 - 4 - 2012 - ൽ സൂചന ( 4 ) 
പ്രകാരം ചിറയിൻകീഴ് കയർ പ്രോജക്ട് ഓഫീസർ ശുപാർശ 
ചെയ്തിരുന്നു . 


- 3. ലിക്വിഡേറ്ററുടെ 28 - 11- 2011 - ലെ അന്തിമ 

സമാപ്തീകരണ തീരുമാനം. 


ചിറയിൻകീഴ് കയർ പ്രോജക്ട് ഓഫീസറുടെ 
20 - 4 - 2012 - ലെ അന്തിമ സമാപ്തീകരണ 
ശുപാർശ നമ്പർ സി. 7 - 2691/95. 


- 17 - 3 - 1958 - ൽ രജി സ് ട്രേ ഷൻ സ്വീക രി ച്ചു കൊണ്ട് 
തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിൽ പ്രവർത്തനം 
ആരംഭിച്ച സം ഘ മാണ് പുതു ക്ക രി കയർ വ്യവ സായ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 284. 


17th JULY 2012) 


INDUSTRIES DEPARTMENT 


30 


- (2) 


ഉത്തരവ് 

ഉണ്ടെങ്കിൽ ഈ വിജ്ഞാപന തീയതി മുതൽ രണ്ടു 

മാസത്തിനകം നേരിട്ടോ ചുമതലപ്പെടുത്തിയ ആൾ 
-- മേൽ വിവരിച്ച സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടും 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ചിറയിൻകീഴ് കയർ 

മുഖേനയോ ബോധിപ്പിക്കേണ്ടതാകുന്നു . നിശ്ചിത തീയതിക്കു 
പാജക്ട് ഓഫീസറുടെ ശുപാർശ അംഗീകരിച്ചു കൊണ്ടും 

ശേഷം ഉണ്ടാകുന്ന യാതൊരുവിധ അവകാശവാദങ്ങളും പിന്നീട് 
ചിറ യിൻകീഴ് താലൂക്കിലെ പുതുക്കരി കയർ വ്യവസായ 

നിലനിൽക്കുന്നതല്ലായെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 284 - ന്റെ രജിസ്ട്രേഷൻ കേരള 
സഹകരണ സംഘം നിയമം 1969 - ലെ സെക്ഷൻ74 പ്രകാരം റദ്ദ് 
ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . സംഘത്തിന്റെ മുഴുവൻ 
രേഖകളും ഈ ഉത്തരവ് തീയതി മുതൽ 3 വർഷത്തേക്ക്സംഘം നമ്പർ എച്ച്.എൽ/ 103 / AVKZY/ 2012. 

| 2012 ജൂൺ 23. 
ലിക്വിഡേറ്ററുടെ അധീനതയിൽ സൂക്ഷിക്കേണ്ടതും ടി കാലാവധി 
പൂർത്തിയായാൽ കയർ വികസന ഡയറക്ടറുടെ ( രജിസ്ട്രാർ) - തിരുവനന്തപുരം ജില്ലാ വ്യവ സായകേന്ദ്രം ജനറൽ 
അനുമതിയോടെ നശിപ്പിക്കേണ്ടതുമാണ്. 

മാനേജരുടെ 8- 6- 2011 - ലെ സി. എസ്. 5 / 4225/ 98 -ാം നമ്പർഉത്തരവു 

പകാരംഎന്നെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര 
- ( ഒപ്പ്) 

താലൂക്കിൽ വെങ്ങാനൂർ വില്ലേജിൽ സിസിലിപുരം കൈത്തറി 
തിരുവനന്തപുരം. കയർ വികസന ഡയറക്ടർ. നെയ്തത് സഹകരണസംഘം ലിമിറ്റഡ് നമ്പർ റ്റി . 570 - ന്റെ 

ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവായിട്ടുള്ളതാകുന്നു . ഈ 
ക്ലെയിം നോട്ടീസ് 

സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകളിൽ ആർക്കെങ്കിലും 
അവകാശം ഉന്നയിക്കുവാൻ ഉണ്ടെങ്കിൽ ഈ വിജ്ഞാപന 
തീയതി മുതൽ രണ്ടുമാസത്തിനകം നേരിട്ടോ ചുമതല 

പ്പെടുത്തിയ ആൾമുഖേനയോ ബോധിപ്പിക്കേണ്ടതാകുന്നു . 
നമ്പർ എച്ച്.എൽ/ 102/ AVKZY/2012 . 

2012 ജൂൺ 23. 

നിശ്ചിത തീയതിക്കു ശേഷമുണ്ടാകുന്ന യാതൊരു വിധ 
തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

അവകാശവാദങ്ങളും പിന്നീട് നിലനിൽക്കുന്നതല്ലായെന്ന് 
മാനേജരുടെ 8-6- 2011- ലെ സി. എസ്. 5/10231/ 02 -ാം നമ്പർഉത്തരവ് 

ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
പ്രകാരംഎന്നെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര 
താലൂക്കിൽ കോട്ടുകാൽ വില്ലേജിൽ കോട്ടുകാൽ പട്ടികജാതി ലിക്വിഡേറ്ററുടെ കാര്യാലയം, 

കൈത്തറി നെയ്ത്ത് സഹകരണസംഘം ലിമിറ്റഡ് നമ്പർ കൈത്തറി സഹകരണ സംഘം, 
റ്റി . 596- ന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവായിട്ടുള്ള സീനിയർ സഹകരണ സംഘം 
താകുന്നു . ഈ സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകളിൽ ഇൻസ്പെക്ടറുടെ ഓഫീസ്, 

( ഒപ്പ്) 
എന്തെങ്കിലും അവകാശം ആർക്കെങ്കിലും ഉന്നയിക്കുവാൻ അവണാകുഴി, താന്നിമൂട് പി. ഒ. 

ലിക്വിഡേറ്റർ. 


